1st APRIL 2014 ] 


COMMISSIONERATE OF LAND REVENUE 


2109 


L . A . Notifications and Declarations 


MALAPPURAM DISTRICT 

NOTICE 
- UNDER SECTION 9 (2 ) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 


Ref. G3 - 6669 /2005. 


10th March 2014. 


The subjoined statement is an extract from the survey registers giving particulars of the land registered and 
surveyed in the name of concerned . Appeal if any against the survey should be presented within three months from the 
date of publication of this notice to the officer in -charge of the survey whose headquarters are at Tirurangadi. 
Field maps may be obtained on application and on payment of the fees prescribed from time to time. 

SCHEDULE 
District — Malappuram . 


Taluk — Tirurangadi. 


Village — Kannamangalam . 


As now surveyed 


- Re-Survey/ Revision Survey 
Survey 

Sub - division 
Field No. 


As per Revenue Accounts 
Survey Field Sub -Division 
No. 

No. 


Area in 
Hectares 


No. 


395 


395 


0 .2942 


0.0822 


0 .3764 


Taluk Office, 
Tirurangadi. 


( Sd .) 
Additional Tahsildar. 


KOZHIKODE DISTRICT 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 
നമ്പർ സി2 - 771/ 2007. 

2014 ഫെബ്രുവരി 28. 
1. താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീസർവെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ കേരള സർവെയും 

അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ ( 1961- ലെ 37 -ാം ആക്ട്) 13 -ാം വകുപ്പുപ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 
പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥിതികൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ വിധിമൂലം 
ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവെ റിക്കാർഡും അതിർത്തി 
നിർണ്ണയിക്കുകയും, രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകളും ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 

പ്രദേശത്തിന്റെ വിവരങ്ങൾ 

- ജില്ല കോഴിക്കോട്. 
താലൂക്ക് വടകര. 

വില്ലേജ് - ഏറാമല . 
റീസർവെ ബ്ലോക്ക് 

സർവെ നമ്പരുകൾ 


09 - നെല്ലാച്ചേരി 
10 - തട്ടോളിക്കര 
15 ഓർക്കാട്ടേരി 
16 കാർത്തികപ്പള്ളി 


1 മുതൽ 36 വരെ 
1 മുതൽ 75 വരെ 
1 മുതൽ 145 വരെ 
1 മുതൽ 73 വരെ 


സർവെ റെയിഞ്ച് ഓഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


